Regn .No. KERBIL /2012/ 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


GOVERN 


രള സർക് 
EVMENT OFKE 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 16 
16th September 2014 

1190 ചിങ്ങം 31 
31st Chingam 1190 

1936 ഭാദം 25 
25th Bhadra 1936 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(1) 


(2) 


- ( 3) 


- 1 തിരുവനന്തപുരം പെരിങ്ങമ്മല ബനാന 

നെഴ്സറിയിൽ പുതുതായി ജലസേചന 
സൗകര്യമൊരുക്കൽ - 4, 82,774 


13 ,000 


നമ്പർ ഇ ഇ (2 ) 700 / 14 . 

- 2014 ആഗസ്റ്റ് 14. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിവിധ ജില്ലകളിലായി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ / ഏജൻസികളിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

- കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 26- 9- 2014 ഉച്ചയ്ക്ക് 12 മണിവരെ 
ഈ ആഫീസിൽ നിന്ന് ലഭി ക്കു ന്നതും ഒരു മണി വരെ 
സ്വീകരിക്കുന്നതുമാണ്. അന്നേ ദിവസം 2 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

| പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


2 ടി ഫാഷൻഫൂട്ട്കൃഷിക്കായുള്ള അടിസ്ഥാന 

സൗകര്യ വികസനം - 5, 02,440 


13 , 000 


3 ടി നിലവിലുള്ള ജലസേചന പദ്ധതിയുടെ 

അറ്റകുറ്റപ്പണികൾ - 4,02,335 


11 ,000 


- കൊല്ലം കൊട്ടാരക്കര കശുവണ്ടി ഫാമിൽ 
പണ്ടാരവിള പ്ളോട്ടിലെ കോൺടൂർ ബണ്ട് 
ശക്തിപ്പെടുത്തൽ - 10,25, 000 


26,000 


87 


178 


KERALA GAZETTE 


[PART III 


- - - - - 


No. EE (2 ) 700 /2014, 


14th August 2014. 


5 ഇടുക്കി വണ്ടിപ്പെരിയാർ എസ്. വി. എഫ്. 

ഫാമിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം 
- 9 , 25,000 


Competitive tenders are invited in sealed envelopes by 
the Executive Engineer (Agri .), Southern Region , Alappuzha 
on behalf of the Governor of Kerala from registered 
contractors for the following works . 


24, 000 


EMD 


6 ടി ട്രാക്ടർ പാസേജ് നിർമ്മാണവും പഴയ 
ഓഫീ സി ന്റെയും ക്വാർട്ടേ ഴ് സി ന്റെ യും 
അറ്റകുറ്റപ്പണിയും - 7,85,000 


Sl. 
No. 


Description of Items and 

PAC 


20,000 


7 ടി ഓർഗാനിക്ഹിൽസിൽ ജലസേചന സൗകര്യം 

ഒരുക്കൽ- 4,90,000 


Providing new Irrigation System at 
Banana Nursery , Peringamala , 
Thiruvananthapuram - 4 ,82 ,774 


13 ,000 


13 .000 


8 കൊല്ലം അഞ്ചൽ ഡി. എ . എഫ്. വിത്തുല്പാദന 

നെഴിയിൽ ജലസേചന സൗകര്യം ഒരുക്കൽ - 
- 3,36, 000 


9 , 000 


13,000 


9 പത്തനംതിട്ട പന്തളം എസ്. സി. എസ്. എഫ്. 

ലേബർ വെയ്റ്റിംഗ് ഷെഡിന് അധിക സൗകര്യം 
ഉണ്ടാക്കുക - 14, 45, 000 


Providing Infrastructure facilities 
for passion fruit cultivation at 
Banana Nursery , Peringamala , 
Thiruvananthapuram - 5 ,02,440 
Repair and maintenance of existing 
Irrigation system Banana Nursery , 
Peringamala , Thiruvananthapuram 
- 4, 02,335 


37, 000 


11 ,000 


4 


Terracing and strengthening Contour 
bunds in Pandaravila plot at Cashew Farm , 
Kottarakkara, Kollam - 10, 25 ,000 


26 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3- നും 
7 - നും - 1, 000 + വാറ്റ്, കമ ന മ്പർ 2 - ന് 1, 100 + വാറ്റ്, 
ക്രമനമ്പർ 4- ന് " 2,100 + വാറ്റ്, ക്രമനമ്പർ 5- ന് 1,900 + വാറ്റ്, 
ക്രമനമ്പർ 6- ന് 1,600 + വാറ്റ്, ക്രമനമ്പർ 8- ന് 700 + വാറ്റ്, 
ക്രമനമ്പർ 9- ന് 2, 200 + വാറ്റ്. 


5 


24,000 


Construction of side protection wall at 
SVF , Vandiperiyar, Idukki — \ 9,25,000 
Capital outlay -Construction of Tractor 
passage and maintenance of old office 
and quarters at SVF, Vandiperiyar, 
Idukki - 7, 85, 000 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 6 മാസം. 


20,000 


7 


ദർ ഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് സഹിതം സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 
നികുതി അടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ട 
തുമാ ണ്. ദർഘാസ് പ്രമാ ണ ത്തിന്റെ അധിക പകർപ്പിന് 
വില്പന നികുതിയടക്കം പ്രത്യേക വില അടക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. 


13,000 


Providing Irrigation facilities for the 
Organic hills at SVF, Vandiperiyar, 
Idukki - 4,90 ,000 . 
Development of Irrigation facilities for 
Dwarf Seedling Nursery , Anchal, DAF 
Kollam - 3 , 36,000 


8 


9,000 


Additional facilities to Labour waiting shed 
at SCSF Pandalam , Pathanamthitta 
S 14, 45 , 000 


37, 000 


- Cost of tender forms - 1, 000 + VAT for Sl. Nos. 1 ,3 ,7 , 
1,100 + VAT for Sl . No. 2 , 2 ,100 + VAT for Sl. No . 4 , 

1 ,900 + VAT for Sl. No . 5 , 1 , 600 + VAT for Sl . No. 6 , 
- 700 + VAT for Sl. No. 8 , 3 , 000 + VAT for Sl. No . 9 . 


ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്ത 
തുമാണ്. പൂരിപ്പിച്ച ദർഘാ സി നോ ടൊപ്പം കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആല പ്പു ഴയുടെ പേരിൽ 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായും 
100- ന്റെ മുദ്രപ്രതത്തിൽ പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. 
പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസിനെ സംബ ന്ധിച്ച് 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ 
നിരസിക്കുവാനും ആവശ്യമെങ്കിൽ മാറ്റിവയ്ക്കുന്നതിനുമുള്ള 
അധികാരം കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴയ്ക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


Time of completion — 6 Months. 

Tender documents can be purchased from the office 
- of the undersigned upto 12 noon on 26- 9 - 2014 on written 

request indicating full name and address along with 
attested copies of the Registration Certificate. Preliminary 
Agreement in Kerala Stamp Paper worth “ 100 and EMD 
as Demand Draft in favour of Executive Engineer (Agri .), 


88 


16th SEPT. 2014 ] 


AGRICULTURE DEPARTMENT 


179 


Alappuzha should be attached with the tender. Name of 
work should be superscribed on the envelope . Tenders 
can be submitted upto 1 p . m . on 26 - 9 - 2014 and will be 
opened on 26 - 9- 2014 at 2 p .m . in the presence of the 
tenderers or their authorized representatives present at 
the time of opening. All the conditions regarding notice 
inviting tenders in the Kerala PWD and allied orders will 
be applicable to this tender. If the office happens to be 
closed on the specified date of tender, tenders will be 
opened on the next working day . The undersigned 
reserves the right to reject any application for tender 
documents and also to reject the tender without assigning 
any reason and also to cancel/postpone the tender. 


ദർഘാസ് ( പമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 23 - 9- 2014 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം 
പണമായടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ മേൽ പറഞ്ഞ അംഗീക ത 
കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം 

കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല. 
അംഗീകൃത ബാങ്കിൽ നിന്നും കോഴിക്കോട് കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിലടച്ച നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായി 
ദർ ഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
പവർ ത്തികൾക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 

100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 
കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, റീജിയണൽ ഓഫീസ്, 
പുതിയറ പി . ഒ., 

( ഒപ്പ്) 
കോഴിക്കോട്- 4 

കൃഷി എക്സിക്യൂട്ടീവ് 
ഫോൺ : 0495 - 2725354 

എഞ്ചിനീയർ. 


Office of the 
Executive Engineer ( Agri.), 
Southern Region , 
Sanathanapuram , Kalarcod , 
Alappuzha- 3 . 


(Sd.) 
Executive Engineer (Agri.). 


ദർഘാസ് പരസ്യം 


NOTICE INVITING TENDER 


e -Government Procurement (e-GP) 

[ No . EE ( 2 ) 154/ 2014.) 


| No. AGRI/ EE (2 )154/E - TEND / 2014- 15 / S 21st August 2014. 


നമ്പർ ഇ ഇ (2 ) 697/ 2014. 

2014 ആഗസ്റ്റ് 20. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല , 
ക ഷി എക്സികട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
25 - 9 - 2014 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ രജിസ്റ്റേർഡ് തപാൽ 
മുഖാന്തിരം മാത്രം സ്വീകരിക്കുന്നതും അന്നേ ദിവസം 2.30 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അ ദ്ദേ ഹം 
അ ധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അപ്പോൾ 
സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെ യോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


The Executive Engineer (Agriculture ), Northern Region , 
| Kozhikode- 673 004, Kerala for and on behalf of the Governor 

of Kerala invites online bids from the Registered Bidders of 
PWD / WRD . 


നിരത 
ദ്രവ്യം 


ദർഘാസ് നമ്പരും 
കമ 

പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
ഇ ഇ ( 2 ) 697 / 2014 - കണ്ണൂർ പാല യാട് 
കോക്കനട്ട് നഴ്സറിയിൽ തുറന്ന കിണറിന്റെ 
നിർമ്മാണവും അനുബന്ധ ജലസേചന 
സൗകര്യം ഒരുക്കലും - 11,20,000 


Name of Work — Side protection of Marakkadithodu at 
State Seed Farm , Perambra , Kozhikode. 

Estimate Amount - 27,97, 853 . 
EMD _ 50,000. 
Last date of receipt of tender /Bids — 22 -9- 2014 . 
Classification of Bidder — Class A / B . 


28,000 


Period of Completion — 6 Months. 

Tender documents and tender schedule may be 
downloaded free of cost from the e - GP Website 
www.etenders.kerala . gov.in . Abid submission fee of " 4,600 
shall be remitted as online payment. 


- ഇ ഇ ( 2 ) 696 / 2014 - കണ്ണൂർ ചാലോട് 

ഡെമോൺസ്ട്രേഷൻ സെന്ററിൽ പോട്ടിംഗ് 
ഷെഡിന്റെ നിർമ്മാണം- 4,75,000 

11,900 
ദർഘാസ് പ്രമാണ ത്തിന്റെ വില കമ ന മ്പർ 1- ന് 
1,700 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,000 + വാറ്റ്. 


All bid / tender documents are to be submitted online 
- only and in the designated cover (s )/ envelope( s) on the e- GP 

website . Tenders / bids shall be accepted only through online 
mode on the e-GP website and no manual submission of the 
same shall be entertained . Late tenders will not be accepted . 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 5 മാസം. 


89 


180 


KERALA GAZETTE 


[PART III 


Online tenders /bids are to be accompanied with a 
preliminary agreement executed in Kerala Stamp Paper worth 
* 100 . Tenders/ bids received online without the preliminary 
agreement will not be considered and shall be summarily 
rejected . Further details can be had from the NIT or Office of 
the Executive Engineer (Agri.), Kozhikode during working 
hours . 


The scanned copies of registration certificate duly 
attested by the Superintending Engineer/Executive Engineer/ 
State Agricultural Engineer/ Executive Engineer (Agri .). 
Preliminary Agreement and EMD exemption certificate ( if any) 
shall be submitted online and subsequently in a separate 
cover physically . More details on EMD & Cost of tender 
documents / bid submission fee are mentioned in the Form 83 
document. 

The bids shall be opened online at the Office of the 
Executive Engineer (Agri.), Kozhikode on 26 -9-2014 , 11. 30 a.m 
by the Executive Engineer (Agri.) in the presence of the 
Bidders/their representatives who wish to attend at the above 
address . If the tender opening date happens to be on a holiday 
or non -working day due to any other valid reason, the tender 
opening process will be done on the next working day at 
sametime and place . 


All other existing conditions related to e -tendering of 
Kerala Govt. Departments will be applicable in this tender 
also . The Department will not be responsible for any error like 
missing of schedule data while downloading by the Bidder. 


Office of the 
Executive Engineer (Agri.), 
Regional Office , 
Puthiyara P . O ., 
Kozhikode . 


( Sd .) 
Executive Engineer (Agri.). 


90 


